Kerala Gazette No. 41 dated 14th October 2008 . 
PART III 

FOREST DEPARTMENT 


റാന്നി ഡിവിഷൻ 

ദർഘാസ് പരസ്യം 
നമ്പർ ഡി - 4176/ 2008. 

2008 സെപ്റ്റംബർ 18 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവ രി ക്കു ന്ന 
ജോലികൾ കരാറെടുത്ത് ചെയ്തുതീർക്കുന്നതിനായി താൽപ്പര്യ 
മുള്ള യോഗ്യരായ രജിസ്റ്റേർഡ് കോൺട്രാക്ടർമാരിൽനിന്നും 

ജോലിയുടെ വിവരം ആലേഖനം ചെയ്തിട്ടുള്ള സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ഓരോ ജോലിക്കും 
പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 


ബാധകമായിരിക്കും. കരാറുകാരൻ നിർദ്ദിഷ്ട മാതൃകയിൽ 50 
രൂപ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ജോലിക 
ളുടെ/ഏതെങ്കിലും ജോലിയുടെ ദർഘാസ് നടക്കാതിരുന്നാൽ ടി 
ജോലികളുടെ ജോലിയുടെ ദർഘാസ് വീണ്ടും 6- 11 - 2008 - ൽ 
മു ൻ നി ശ്ച യിച്ച തു പോലെ നട ത്തു ന്ന തും ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
തുറക്കുന്നതുമായിരിക്കും. 
ഡിവിഷണൽ ഫോറസ്റ്റ് 

( ഒപ്പ്) 
ഓഫീസ്, റാന്നി. - ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


ക്രമ ദർഘാസ് ജോലിയുടെ വിവരവും 
നമ്പർ നമ്പർ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
- രൂപ 


975 


1 1/2008 - 09 റാന്നി റെയിഞ്ചാഫീസിലേക്കുള്ള 
അപ്രോച്ച് റോഡ് കോൺക്രീറ്റിംഗ് 

മൂന്നാർ ഡിവിഷൻ 
15 മീറ്റർ -രൂപ 0. 39 ലക്ഷം 

കാരണം കാണിക്കൽ നോട്ടീസ് 
2 2 / 2008 -09 ഗൂഡിക്കൽ റെയിഞ്ചാഫീസ്, 
ആങ്ങമൂഴിയിലേക്കുള്ളഅപ്രോച്ച് 

| [ സെക്ഷ ൻ 61 ബി പ്രകാരം) 
റോഡ് ടാറിംഗ് - 110 മീറ്റർ 

നമ്പർ എം8- 1545 / 2004. 

2007 ജൂ ലൈ 27. 
രൂപ 0.80 ലക്ഷം 

2, 000 
3 3/ 2008 - 09 ഗൂഡിക്കൽ റെയിഞ്ചിൽ പമ്പ 

അനധികൃതമായി സർക്കാർ വക റിസർവ്വ് വനത്തിൽ 
ഐ . ബി. യിലേക്കുള്ളഅപാച്ച് 

നിന്നും ഈട്ടി ത്തടി ശേഖ രിച്ചു നീക്കം ചെയ്ത തു മായി 
റോഡ് ടാറിംഗ് - 55 മീറ്റർ - 

ബന്ധപ്പെട്ടിട്ടുള്ള അടിമാലി റെയിഞ്ചിലെ ഒ. ആർ. 6 / 04 -ാം 
രൂപ 0.81 ലക്ഷം 

2,025 

നമ്പർ കേസിൽ 10 - 3 - 2004 - ൽ ഒരു റ്റാറ്റാ മിനി ലോറി 

അടിമാലി റെയിഞ്ച് ഓഫീസറും സ്റ്റാഫും ചേർന്ന് 
ദ ർ ഘാസ് ഫോറ ത്തിന്റെ വില - ക മ ന മ്പർ 1 - ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വാഹനത്തിൽ ഉണ്ടായിരുന്നവർ 
രൂപ 150 + മൂ . വ . നി ., ക മ ന മ്പർ 2 - നും 3 - നും ഓടിരക്ഷപ്പെടുകയാണുണ്ടായത്. വാഹനം വിശദമായി പരിശോധി 
- രൂപ 400 + മൂ . വ . നി. 

ച്ചതിൽ രജിസ്ട്രേഷൻ നമ്പർ ചുരണ്ടിമാച്ചിട്ടുള്ള നിലയിലാണ് 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 29 -10 - 2008. 

കണ്ട ത്. തുടർന്നുള്ള അന്വേ ഷ ണ ത്തിൽ ടി വാഹനം ടി 
കാലാവധി - കരാർ തീയതി മുതൽ 1 മാസം. 

കുറ്റകൃത്യം ചെയ്യാനുപയോഗിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ടി 

വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈട്ടിത്തടി കഷണങ്ങൾ സർക്കാർ 
ദർഘാസ് ഫോറങ്ങളും ജോലികളെ സംബന്ധിക്കുന്ന വക റിസർവ്വ് വനത്തിൽനിന്നും അനധികൃതമായി ശേഖരിച്ച 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന താണെന്ന് ഉത്തമബോധ്യം വന്നതിന്റെയടിസ്ഥാനത്തിൽ ടി 
നികു തിയും അടച്ച് അപേ ക്ഷി ക്കു ന്ന വർക്ക് ദർഘാസ് വാഹനവും തൊണ്ടി വക കളും കേരള ഫോറസ്റ്റ് ആക്ട് 
സ്വീകരിക്കുന്ന അവസാന തീയതിയായ 29- 10 -2008, 1 മണിവരെ 1961 - ലെ സെക്ഷൻ 61എ പ്രകാരം സർക്കാ രി ലേക്ക് 
ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ കണ്ടുകെട്ടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 
അന്നേ ദിവസം 3 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്ന 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില മടക്കിക്കൊടുക്കുന്നതല്ല. 

- വാഹനത്തെ സംബന്ധിച്ച വിവരങ്ങൾ 
ടി ദിവസം പൊതു അവധിയായി വരുന്നപക്ഷം അടുത്ത 

രജിസ്ട്രേഷൻ നമ്പർ : വ്യക്തമല്ല . 
പ്രവർത്തി ദിവസം ടി സ്ഥലത്തും സമ യത്തും വച്ച് 

ഇനം 

: റ്റാറ്റാ 407 മിനി ലോറി. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 

എൻജിൻ 

: TYP No . 497- 5P - 21, 9-45582 
- ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയ തി യായ 

ചേസിസ് നമ്പർ : വ്യക്തമല്ല . 
29 - 10 - 2008 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
താഴെ ഒപ്പിട്ടിട്ടുള്ള ആളോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 

ടി വാഹനം സർക്കാ രി ലേക്ക് കണ്ടു കെട്ടു ന്ന തിൽ 
ഉദ്യോഗസ്ഥനോ ദർഘാസു കൾ തുറ ക്കു ന്ന താ യി രിക്കും. ആർ കെ ങ്കിലും ആ ക്ഷേ പ മു ണ്ട ങ്കിൽ ആയത് ഇ 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 

നോട്ടീസിന്റെ പരസ്യത്തീയതി മുതൽ 15 ദിവസത്തിനകം 

മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ നേരിട്ട് 
റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 

ബോധിപ്പി ക്കു വാൻ നിർദ്ദേ ശി ക്കു ന്നു . അല്ലാ ത്ത പക്ഷം 
പണയപ്പെടുത്തിയതും ദേശീയ ഷെഡ്യൂൾഡ് ബാങ്കിൽനിന്നും 

യാതൊരാൾക്കും ഈ വാഹ ന ത്തിൻമേലും ഈട്ടി ആടി 
ലഭിക്കുന്നതുമായ നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് 

കഷണങ്ങളിൻമേലും അവകാശമില്ല എന്ന നിഗമനത്തിൽ കേരള 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ഫോറസ്റ്റ് ആക്റ്റ് 1961 - ലെ സെക് ഷൻ 61എ ( 2) പ്രകാരം 
അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കു ന്ന തായിരിക്കും. 

വാഹനവും ഈട്ടിത്തടികഷണങ്ങളും സർക്കാരിലേക്ക് കണ്ടു 
ഏതെങ്കിലും ദർഘാസുകൾ കാരണം ബോദ്ധ്യപ്പെടുത്താതെ 

കെട്ടുന്നതായിരിക്കും. 
നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ 
നിക്ഷിപ്തമായിരിക്കും. വനം വകുപ്പിലും പൊതുമരാമത്തു ഡിവിഷണൽ ഫോറസ്റ്റ് 

- ( ഒപ്പ്) 
വകുപ്പിലും നിലവിലുള്ളതും കാലാകാലങ്ങളിൽ പുറപ്പെടുവി ആഫീസറുടെ കാര്യാലയം, 

ഡിവിഷണൽ ഫോറസ്റ്റ് 
ക്കു ന്ന തു മായ കരാർ വ്യവസ്ഥ കൾ ഈ ജോലികൾക്കും ദേവികുളം, മൂന്നാർ . 

ഓഫീസർ. 


SANDAL DIVISION ,MARAYOOR 


TENDER /AUCTION SALE NOTICE 
No. MDE -3991/2007 . 

17th September 2008. 
The following quantities of sandal wood (wood , roots , billets, chips and saw dust ) stacked at Sandal Depot Godown 
in Marayoor Range will be offered for sale by public tender /auction at 10 a.m . on 29th October, 2008 (Wednesday ) at the 
Sandal Depot, Marayoor (Marayoor is situated on Munnar-Udumalpet road 42 Kms. North East of Munnar and 45 Kms. 
South West of Udumalpet) by the Divisional Forest Officer, Sandal Division , Marayoor or any other Officer authorized for 
the purpose in the presence of the Chief Conservator of Forests and the Conservator of Forests High Range Circle , 
Kottayam , as per the General sale conditions published in the 26th Kerala Gazette dated 24 -6 -2008 in page numbers 253 to 
259 of the Forest Sheet vide No. Pro. (5 ) 2613 /2008 dated 12 -6 -2008 of the Chief Conservator of Forests (Protection ) and 
detailed sale conditions for Sandal Wood sale hereinafter appearing . If the date fixed for the auction /tender happens to be 
holiday or general strike , the auction /tender will be conducted on the next working day at the appointed time and place. 
If after commencing the tender /auction the office receives a message that a holiday is declared on that day , the office 
will stop tender/auction proceeding and it will be resumed on the next working day at 10 a.m . The tender forms will be 
available for sale from the Forest Range Office, Marayoor and from Divisional Forest Office, Marayoor one week before 
the date of auction for a price of Rs. 100 + VAT and the sale of tender forms will be closed at 8 a .m . on the date of 
auction . The tender will be received in Range Office, Marayoor until 9 a .m . of the date of auction . The tenders received 
after specified time and defective/incomplete tender forms will be rejected . The tenderers should clearly record the lot 
numbers and the rate offered for each lot intended to be purchased and properly sign the tender forms. 


SCHEDULE 


Sl. No. 


Approximate 
Quantity in 


Class No. 


Name of Class 


Kg. 


Fourth Class 
Fifth Class 
Sixth Class 
Seventh Class 
Eight Class 
Ninth Class 
Tenth Class 
Eleventh Class 
Twelfth Class 
Thirteenth Class 


Short Billets Ghotla 
Ghat Badla 
Bagradad 
Root First Class 
Root Second Class 
Root Third Class 
Jaipokal 
Cheria 
Mixed Chips 
Saw dust 


81.200 
1454 .850 
15186 .650 
2748 .750 
1319 .200 
1408 .400 
8775.350 
1968 . 400 
9646 .700 
136 .250 


Total 


42725 .750 


Earnest Money Deposit- Rs. 50 , 000 (Rupees fifty thousand only ). 
Cost of tender form - Rs. 100 + VAT. 
Last date and time for receipt of tender — 29 - 10 - 2008 , 9 a.m . 
Time and date of Auction — 10 a.m . on 29th October, 2008. 
Place of Auction Government Sandal Depot , Marayoor. 


2 . The quantity of each class is only approximate . If any additional quantity of sandal wood is available that 
would also be sold in this sale in addition to the quantity shown in the schedule above. The Divisional Forest Officer, 
Marayoor reserves the right to exclude any class or quantity of sandal wood included in the schedule above from the sale . 

3 . The sandal wood has been classified according to the classes noted above and put up for sale in convenient 
lots. Intending purchasers are advised to inspect in advance the lots put up for sale, but they must accept the 
classification made in the Depot as final. No complaints whatsoever regarding classification will be accepted later on . 

4 . Each class of wood will be offered for sale separately in lots . The bids will be per metric tonne of each class of 
wood . Bids shall be advanced in multiples of Rs. 1000 per M . T. and not less . 


wood: Biüs shall be alwance will be life of resale epertely,iranhat not hes 


4 (a ). The valid tenders received will be opened immediately after the auction in the presence of the available 
tenderers and bidders. Highest rate offered in the tender will be compared with the highest rate obtained in the auction for 
any lot and the decision about confirming the sale will be based the rate fetched in tender or auction whichever is higher. 
If the rate offered in tender or in auction for any lot is found not profitable to the Department/Government the sale of such 
lot /lots will be cancelled . 

5 (a ) The sale will be confirmed by the competent authority and he reserves to himself the right to accept or reject 
any offer without assigning any reason thereof. In the case of spot confirmation , full sale value and other taxes should 
be remitted in the Range office. But the removal will be allowed only seven days after confirmation . Complaints if 
any regarding the sale should be submitted to the competent authority within 7 days of the tender/ 
auction . If any complaints are received within 7 days of tender /auction , the right to take a final decision 
on the sale of the lots referred to in the complaint, as per the provisions of laws and standing orders is 
vested with the Conservator of Forests , High Range Circle, Kottayam . The confirmation order for the remaining lots or the 
counter signed Chalan for balance value or both together will be issued in person or sent by post under certificate 
of posting . 

5 (b ). Department is not responsible for any loss or difference in weight due to flood , fire or other calamities after the sale . 

6 . Each intending purchaser should produce a certificate issued by the District Magistrate concerned to prove his 
permanent address and attesting his signature and photo . Those who fail to produce the identity certificate as above 
will not be allowed to participate in the sale . Each intending purchaser must deposit before being permitted to 
participate in sale , an EMD of Rs. 50 ,000 (Rs. Fifty thousand only ) and should sign the sale notice in token of 
acceptance of the conditions therein . 

7 . If two or more persons in partnership attend the sale with the intention of purchasing wood jointly , only one 
member of the partnership will be recognized for the purpose of sale and deposit will be accepted in his name. No person 
will be allowed to bid for another, unless he holds a Power of Attorney duly executed in his favour , 
authorizing him to bid on behalf of such other persons. 

8 . The earnest money deposit of the unsuccessful purchasers will be returned after the sale is over on proper 
acknowledgement while that of the successful purchasers adjusted towards part value of the sale amount due to be 
remitted by them . The successful purchaser should pay full sale amount on the date of tender / auction if the same is less 
than Rupees Fifty thousand at the conclusion of the sale on the same day and on the spot. If the total 
bid amount is more than Rs. 50,000 the tenderer/bidder should pay 35 % of the total bid amount (less EMD ) subject to a 
minimum of Rs. 50 , 000 (Rupees Fifty thousand only ) and maximum of Rs . 2 ,50 , 000 (Rupees two lakh fifty thousand only ) 
either in cash or as Demand Draft drawn in favour of the Forest Range Officer, Marayoor Range, Marayoor, payable at the 
State Bank of Travancore , Munnar Branch , Kerala , on the date of auction itself. If the 35 % sale value is more than 
Rupees 2 .5 Lakhs the purchaser should pay the 35 % sale value less the amount remitted on the date of auction within 
7 days from the date of auction in Sub Treasury, Devikulam and produce the chalan receipt before the Range Officer, 
Marayoor, failing which the sale will be cancelled and the money already deposited forfeited to Government and the Sandal 
Wood resold at the risk and loss of the defaulting purchaser as specified in condition No . 9 ( 1) below : 

9 (1). On confirmation , the successful bidder shall remit the balance sale value and taxes in either in the Government 
Sub Treasury , Devikulam as per countersigned chalan issued by the Department or as Demand Draft in favour of Forest 
Range Officer, Marayoor Range, Marayoor payable at the State Bank of Travancore, Munnar Branch , within 40 (Forty) 
days of the date of despatch of the confirmation order. In the case of failure to remit the balance value within 
the specified period, a further period of 30 days for remittance of the value with penal interest at 18 % per annum , 
another 30 days with 24 % penal interest per annum and 2.5 % surcharge on penal interest and a further period of 30 days 
with 36 % penal interest per annum and 5 % surcharge on penal interest (total 90 days ) will be allowed at 
the discretion of the Forest Range Officer, Marayoor. For this purpose any overdue period of a single day will be treated / 
deemed as one month . Further extension will not be allowed under any circumstances. If the bidder fails to remit the 
balance value even within the extended period as detailed above , the tender /auction shall be cancelled after giving 10 days 
notice (120th day of date of despatch of confirmation order) to the defaulter and the produce sold in retender /reauction at 
the risk and loss of the defaulter . If the re -tender/re -auction materializes, the defaulting bidder will not be permitted to 
participate in it and he shall in case of such resale be liable to make good to the Government, the loss caused in the 
resale but shall not be entitled to the gain if any resulting there- from . Part removals of goods will be permitted only after 
recovering the full sale value of such lot/lots . In such cases the part value already paid on the date of sale will be kept 
back as security and will be adjusted towards the value of the lots in the last consignment. But such part payments will 
not be accepted after the grace period of 40 days specified above for complete payment. If the bid amount is more than 
Rupees one lakh , the purchaser will be permitted to remit the part challan of Rupees one lakh each and lots valued up to 
the limit of value remitted will be permitted for removal. 


9 ( 2 ). The Value Added Tax @ 12 . 5 % will be applicable to all successful Tenderers/bidders irrespective of 
the destination of transportation of materials and purpose . Value Added Tax , Forest Development Tax , Income Tax and 
other dues as per rules in force at the time of confirmation of the sale should be remitted along with first remittance of 
balance value. 

9 (3). Defaulters will be liable to be permanently blacklisted . 

10. Each purchaser immediately after a lot is knocked down in his favour should put his signature with name at the 
foot of the Auction Register in the column provided for the purpose , and such signature will be held as an admission on 
his part of his becoming the highest bidder for that particular lot and having accepted the classification , value and 
conditions of the sale notification . 


11 . The delivery will be in full lots at a time and no lot will be delivered in portions. 

12. Delivery of the sold produce will be allowed only on realization of value, VAT, FDT, IT and other dues specified 
in condition No. 9 ( 1 ) above . Removal shall be completed within 40 (Forty ) days from the date of despatch of 
the confirmation order to the successful bidder. On realization of the full sale value of the lots/ entire quantity, the 
wood purchased will be weighed in the presence of the purchaser or his duly authorized agent and the 
quantity handed over to him at the depot. The purchaser should take delivery of the good so weighed and hand over an 
acknowledgement receipt for the same at the Depot. Removal will be done under the cover of permit in the 
prescribed form issued by the Department. Refund of excess value if any remitted by the purchaser will be done by the 
Department as per rules . 

13 . If the removal of the produce fully paid for is not made within the time of 40 ( Forty ) days referred to above a 
further period upto 4 months will be allowed by the Forest Range Officer, Marayoor subject to recovery of ground rent 
at the rate noted below : 

(a ) For the first month 1 % of the total bid amount. 
(b ) For the second month double the rate for the first month . 
(c) For the third month 3 times the rate for the first month . 

(d ) For the forth month 4 times the rate for the first month . 
Department will not be responsible for any shortage in weight due to dryage after the grace period of 40 days , for this 
purpose, on the 40th day , the weight will be taken and accounted and this weight will be final irrespective 
of further dryage and payment will be against such weights. 

14 . In the case of the sandal wood etc., fully paid for is not removed within the grace period and within the four 
months extension referred to in condition number 13 above, such portion of the wood etc ., that remains unremoved at the 
expiry of the period referred above will be resold at the purchaser s risk and loss. From the amount 
realized in the resale , the ground rent and all other expenses incurred by the Government for conduct of 
the resale will be recouped and the balance if any will be released to the original purchaser as per the rules and 
procedures. But in case the amount so realized is insufficient to meet the ground rent and expenses of resale , the deficit 
will be realized from the defaulting bidder as laid down in condition number 15 below . But the defaulter will not 
have any claim on profit if any due to the produce fetching higher price . 

15 . Any amount due from the bidder/purchaser under the terms of the sale notice will be treated as arrears of land 
revenue and will be recovered under the provisions of R . R . Act in force from time to time. Divisional 
Forest Officer will take suitable other steps to recover the dues to Government. The purchaser is bound 
to obey any modifications in the sale conditions resulting from the changes in Forest Act and Rules . 

16 . The purchaser when deputing their agents to take delivery must furnish each agent with a Power of Attorney 
duly stamped and bearing the signature of the persons so deputed . A copy of the Power of Attorney must 
also be sent to the Divisional Forest Officer, Marayoor by post with four Specimen Signatures of the agent. Failing this , 
delivery may be refused pending verification in which case the delay will count against the purchaser. 

17 . No further cleaning and classification of Sandal Wood will be undertaken by the Forest Department nor will the 
purchasers be allowed to clean any wood previous to weighment. The classification , cleaning and weighment as 
determined by the Forest Department should be accepted by the bidders . 


18 . The persons/firms in whose name the sale is confirmed are for bidden to resell the wood in turn or to make any 
negotiations with any other persons for such sale till all dues are paid to the Government and wood taken delivery 
of and removed from the Sandal Wood Depot premises. 


19. The removal of sandal wood from the depot will be permitted only after hammer-marking all the pieces that can 
be so marked at both ends and a pass / license issued by the competent officer. 

20 . The officer conducting the sale shall be at liberty to stop the sales at any time without assigning any reasons. 

21. The total quantity of wood weighed out in the course of each day will be regarded as having been delivered to 
the purchaser in the Depot premises and it will be at his risk and responsibility until removed by him . 

22 . The purchaser shall bear the cost of taking delivery of the sandal wood . 
- 23 . The purchaser should give at least 7 days written notice of his intention to take delivery to the Range Officer, 
Marayoor supported by receipted chalans in token of payment. No delivery will be made on holidays. 

24 . Any supplementary conditions or modifications that may be found necessary will be added and read out at the 
time of auction that shall also form the part of notified sales conditions . 

25 . Department shall not arrange any means of transport for the removal of the sandal wood etc., purchased . 
Purchasers shall have to make their own arrangements . 

| 26 . More details can be obtained by applying to the Divisional Forest Officer, Sandal Division , Marayoor, 
Marayoor P . O ., Idukki District , Kerala State or the Range Officer , Marayoor, Marayoor P. O ., Idukki District, Kerala State . 

| 27. A Company or Corporation which proposes to bid in the tender/auction should provide actual person ( s) who is/ 
are to bid with power of attorney to bid on behalf of the concern signed by all the Directors . 


മറയൂർ ചന്ദന ഡിവിഷനിൽ മറയൂർ റെയ്ഞ്ചിലെ ചന്ദന ഡിപ്പോ ഗോഡൗണിൽചെത്തിമിനുക്കിസൂക്ഷിച്ചിട്ടുള്ളതും താഴെ 
പട്ടികയിൽ വിവരിക്കുന്നതുമായ ചന്ദനത്തടികൾ (തടി, വേര്, ചീളുകൾ, അറക്കപ്പൊടി) എന്നിവ 2008 ഒക്ടോബർ മാസം 29 -ാം തീയതി 
ബുധനാഴ്ച പകൽ 10 മണിക്ക് മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും 
ഉദ്യോഗസ്ഥനോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഫോറസ്റ്റ് കൺസർവേറ്റർ ഹൈറേഞ്ച് സർക്കിൾ, കോട്ടയം എന്നിവരുടെ 
സാന്നിദ്ധ്യത്തിൽ മറയൂർ ചന്ദന ഡിപ്പോയിൽ (മൂന്നാറിൽ നിന്നും 42 കിലോമീറ്റർ വടക്ക് കിഴക്കും ഉടുമൽപേട്ടയിൽനിന്നും 45 കിലോ 
മീറ്റർ തെക്കുപടിഞ്ഞാറുമായി ഉടുമൽപേട്ട-മൂന്നാർ റോഡിൽ മറയൂർ സ്ഥിതി ചെയ്യുന്നു ) വച്ച് 24 - 6- 2008 - ലെ 26 -ാം നമ്പർ കേരള 
ഗസറ്റിലെ ഭാഗം III ഫോറസ്റ്റ് ഷീറ്റിൽ 253 മുതൽ 259 വരെ പുറങ്ങളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) 

പാ . ( 5) 2613 / 2008 തീയതി 2008 ജൂൺ 12 ആയി പരസ്യപ്പെടുത്തിയിട്ടുള്ള പൊതു ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും ചുവടെ 
ചേർക്കുന്ന വിശദമായ ചന്ദന വിൽപ്പന നിബന്ധനകൾക്കും വിധേയമായി പരസ്യമായി ദർഘാസ്/ ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
ദർഘാസ്/ ലേല ദിവസം പണിമുടക്കോ അവധി ദിവസമോ ആയാൽ ദർഘാസ്/ ലേലം അടുത്ത പ്രവർത്തി ദിവസം അതേ 
സ്ഥലത്തും സമയത്തുംവച്ച് നടത്തുന്നതാണ്. ലേലം തുടങ്ങിയതിനുശേഷം അന്നേദിവസം ഒഴിവുദിവസമായി പ്രഖ്യാപിക്കപ്പെട്ട 
വിവരം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് ലഭിച്ചെങ്കിൽ ഉടൻ ലേലം നിർത്തിവെക്കുന്നതും, ലേലം അടുത്ത പ്രവർത്തി ദിവസം 
രാവിലെ 10 മണിക്ക് തുടരുന്നതുമാണ്. ദർഘാസിന് ആവശ്യമായ ഫോറങ്ങൾ 100 രൂപ വിലയും വാറ്റ് നികുതിയും അടച്ച് മറയൂർ 

ഫോറസ്റ്റ് റെയിഞ്ചാഫീസ്, മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും ദർഘാസ്/ ലേല തീയതിക്ക് ഒരാഴ്ച 
മുമ്പ് മുതൽ ലേല ദിവസം രാവിലെ 8 മണി വരെ വാങ്ങാ വു ന്ന താ ണ്. ലേല ദിവസം രാവിലെ 9 മണിവരെ മറയൂർ 
റെയിഞ്ചാ ഫീസിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസ് ഫോറങ്ങളും, 
അപൂർണ്ണവും ന്യൂനതയുള്ളതുമായ ദർഘാസ് ഫോറങ്ങളും നിരാകരിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന ആൾ ദർഘാസ് 
ഫോറങ്ങളിൽ അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ലോട്ട് നമ്പരുകളും നിരക്കുകളും വ്യക്തമായി രേഖപ്പെടുത്തി ഒപ്പിടേണ്ടതാണ്. 


പട്ടിക 


ക്രമ നമ്പർ 


ക്ലാസ് നമ്പർ 


ക്ലാസ്സിന്റെ പേര് 


ഉദ്ദേശ തൂക്കം 
- ( കി . ഗ്രാം ) 


- 81.200 


1454.850 


15186 . 650 


2748. 750 


1319 .200 


4 -ാം ക്ലാസ്സ് 
5-ാം ക്ലാസ്സ് 
6 -ാം ക്ലാസ്സ് 
7 -ാം ക്ലാസ്സ് 
8 -ാം ക്ലാസ്സ് 
9 -ാം ക്ലാസ്സ് 
10 -ാം ക്ലാസ്സ് 
11-ാം ക്ലാസ്സ് 
12 -ാം ക്ലാസ്സ് 
13 -ാം ക്ലാസ്സ് 


ഷോർട്ട് ബില്ല് ഗോട്ടല 
ഗട്ട് ബാഡ്മ 
ബ്രഗദാദ് 
റൂട്ട് ഫസ്റ്റ് ക്ലാസ്സ് 
റൂട്ട് സെക്കന്റ് ക്ലാസ്സ് 
റൂട്ട് തേർഡ് ക്ലാസ്സ് 
ജയ്പൊക്കൽ 
ചെറിയ 
മിക്സഡ്ചിപ്സ് 
സോ ഡസ്റ്റ് 


1408. 400 


8775. 350 


1968. 400 


9646.700 


136.250 


ആകെ 


42725 .750 


നിരതദ്രവ്യം -രൂപ 50,000 (രൂപ അമ്പതിനായിരം മാത്രം). 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 2008 ഒക്ടോബർ 29 രാവിലെ 9 മണി. 
ലേലത്തീയതിയും സമയവും 2008 ഒക്ടോബർ 29 പകൽ 10 മണി. 

ലേല സ്ഥലം- മറയൂർ സർക്കാർ ചന്ദന ഡിപ്പോ. 
| 2 . മേൽപ്പറഞ്ഞ ഓരോ ക്ലാസ്സിന്റെയും ഉദ്ദേശം തൂക്കമാണ് കൊടുത്തിരിക്കുന്നത്. പട്ടികയിൽ പറഞ്ഞിട്ടുള്ളതിന് പുറമേ 
ഏതെങ്കിലും ചന്ദനം അധികമായി സ്റ്റോക്കിൽ വരുകയാണെങ്കിൽ ആയത് ദർഘാസ്/ ലേലത്തിൽ ഉൾപ്പെടുത്തി വിൽക്കുന്നതിനും ടി 
പട്ടികയിലുൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഇനം/ അളവ് വിൽക്കാതിരിക്കുന്നതിനും ഉള്ള അധികാരം മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 

3. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസ്/ ലേലത്തിന് മുമ്പായി മേൽ വിവരിച്ച ചന്ദനം 
പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. എന്നാൽ ഡിപ്പോയിൽ തരംതിരിച്ച് വച്ചിരിക്കുന്ന ലോട്ടുകളുടെ മാനദണ്ഡമായിരിക്കും 
ദർഘാസ്/ ലേലക്കാരൻ അവസാനമായി സ്വീകരിക്കേണ്ടത്. ദർഘാസ്/ ലേലത്തിന് ശേഷം തടിയുടെ തരം തിരിവിനെ സംബന്ധിച്ച് 
ദർഘാസ്/ ലേലക്കാർ ഉന്നയിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

- 4. ഓരോ ക്ലാസ്സിലുംപെട്ട ചന്ദനത്തടികൾ പ്രത്യേകം ലോട്ടുകളിലായിരിക്കും ദർഘാസ്/ ലേലത്തിന് വെയ്ക്കുന്നത്. ഓരോ 
ക്ലാസ്സുകളിലും പെടുന്ന ചന്ദനത്തടികൾ മെ . ടണ്ണിന്റെ ഗുണിതങ്ങളായിട്ടായിരിക്കും ദർഘാസ്/ ലേലത്തിൽ വിൽക്കുക. 1,000 രൂപയോ 
അതിന്റെ ഗുണിതമോ മാത്രമേ ദർഘാസ്/ ലേലത്തിൽ കൂട്ടി വിളിക്കാൻ പാടുള്ളൂ. 
- 4എ . ലേലം കഴിഞ്ഞാലുടനെ സാധുവായിട്ടുള്ള ദർഘാസുകൾ സന്നിഹിതരായ ദർഘാസുകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. ഓരോ ലോട്ടിനും ലഭിച്ച ഏറ്റവും ഉയർന്ന ദർഘാസ് വില ലേലത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന 
വിലയുമായി താരതമ്യം ചെയ്ത് ഇതിൽ ഏതാണ് ഉയർന്ന വില ലഭിച്ചിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും വിൽപ്പന 
സ്ഥിരപ്പെടുത്തുന്ന തീരുമാനം എടുക്കുന്നത്. ദർഘാസ്/ ലേലം മുഖേന ഏതെങ്കിലും ലോട്ടിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന വില 
വകുപ്പിനോ സർക്കാരിനോ ലാഭകരമല്ലാത്തപക്ഷം അത്തരത്തിലുള്ള ലോട്ടുകളുടെ വിൽപ്പന റദ്ദാക്കുന്നതാണ്. 

5എ . അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്റെഉത്തരവ് അനുസരിച്ച് ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നതും യാതൊരു കാരണവും 
ഉന്നയിക്കാതെ തന്നെ അദ്ദേഹത്തിന് ദർഘാസ്/ ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്. ദർഘാസ്/ 
ലേല സ്ഥലത്തുവച്ചുതന്നെ ദർഘാസ്/ ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ ദർഘാസ്/ ലേലത്തുകയും മറ്റു നികുതികളും റെയിഞ്ചാഫീസിൽ 
തന്നെ അടയ്ക്കാവുന്നതാണ്. ദർഘാസ്/ ലേലം ഉറപ്പിച്ച് 7 ദിവസം കഴിഞ്ഞ്മാത്രമേ ദർഘാസ്/ ലേലത്തിൽ പിടിച്ചിട്ടുള്ള ചന്ദനം 
നീക്കം ചെയ്യുവാൻ അനുവദിക്കുകയുള്ളു. ദർഘാസ്/ ലേലത്തിനെപ്പറ്റി പരാതി എന്തെങ്കിലുംഉണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം 
കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ തന്നെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തി 
നുള്ളിൽ ടി ലോട്ടുകളിലെ ചന്ദന തടികളുടെ ദർഘാസ്/ ലേലത്തെപ്പറ്റി പരാതി ലഭിക്കുകയാണെങ്കിൽ ആയതിൽ അന്തിമ 
തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം കോട്ടയം ഹൈറേഞ്ച് സർക്കിൾ ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിക്ഷിപ്തമായിരിക്കുന്ന 
താണ്. ബാക്കിയുള്ള ലോട്ടിലെ ചന്ദനത്തിന്റെ ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയതായുള്ള കൽപ്പനയോ അഥവാ ബാക്കിതുകയ്ക്കുള്ള 
കൗണ്ടർസെൻഡ് ചെല്ലാനോ ദർഘാസ്/ ലേലക്കാരന് നേരിട്ടോ സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിം ഗിൽ തപാൽ മുഖേന 
അയയ്ക്കുകയോ ചെയ്യുന്നതാണ്. 

5ബി. ദർഘാസ്/ ലേലത്തിൽ പിടിച്ച ചന്ദന തടികൾക്ക് വെള്ളപ്പൊക്കം, തീ പിടിത്തം മറ്റു അത്യാഹിതങ്ങൾ എന്നിങ്ങനെയുള്ള 
കാരണങ്ങളാൽ തൂക്കത്തിന് എന്തെങ്കിലും വ്യത്യാസമോ മറ്റ് നഷ്ടമോഉണ്ടായാൽ ആയതിന് ഡിപ്പാർട്ടുമെന്റ് യാതൊരു കാരണ 
വശാലും ഉത്തരവാദിയായിരിക്കുന്നതല്ല . 

6. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരം മേൽവിലാസം തെളിയിക്കുന്നതിലേക്കായി 
അവരവരുടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ സാക്ഷ്യപത്രവും കൂടാതെ ദർഘാസ്/ ലേലക്കാരന്റെ ഫോട്ടോയും കൈയ്യൊപ്പും സാക്ഷ്യ 
പ്പെടുത്തിയതും ഹാജരാക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വിധത്തിൽ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ദർഘാസ് 
ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ദർഘാസ്/ 
ലേലക്കാരനും ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ അനുവദിക്കപ്പെടുന്നതിന് മുമ്പായി തന്നെ അൻപതിനായിരം രൂപ 
നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതും ദർഘാസ്/ ലേല നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്നുള്ള ഉറപ്പിലേക്കായി ദർഘാസ്/ ലേല 
നോട്ടീസിൽ ഒപ്പ് വയ്ക്കേണ്ടതുമാണ്. 


- 7 , രണ്ടോ അതിലധികമോ ആളുകൾ കൂട്ടായി ദർഘാസ്/ ലേലത്തിൽ പങ്കുചേരുന്ന പക്ഷം അതിൽ ഒരാളെ മാത്രം ദർഘാസ്/ 
ലേലത്തിൽ നിരതദ്രവ്യം കെട്ടിവയ്ക്കാനും ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാനും അനുവദിക്കുന്നതാണ്. വിൽപ്പനയിൽ 
പങ്കെടുക്കുന്നതിനായി തന്നെ അധികാരപ്പെടുത്തിയിട്ടുള്ള പവ്വർ ഓഫ്അറ്റോർണി ഹാജരാക്കാത്തപക്ഷം മറ്റൊരാളുടെ പേരിൽ 
വരുന്ന ആളെ ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നതല്ല. 


8. ദർഘാസ്/ ലേലത്തിൽ വിജയിയാകാത്ത ദർഘാസ്/ ലേലക്കാരന്റെ നിരതദ്രവ്യം ദർഘാസ്/ ലേലം കഴിഞ്ഞാലുടനെ തന്നെ 
മടക്കിക്കൊടുക്കുന്നതും വിജയിയായ ദർഘാസ്/ ലേലക്കാരന്റെ നിരതദ്രവ്യം ഭാഗിക വിലയിൽ തട്ടിക്കിഴിക്കുന്നതും ആയിരിക്കും. 
ദർഘാസ്/ ലേലത്തിൽ വിജയിയായ ദർഘാസ്/ ലേലക്കാരൻ വിളിച്ചെടുത്ത ലോട്ടുകളുടെ വില 50 ,000 രൂപയിൽ താഴെയാണെങ്കിൽ 
മുഴുവൻ തുകയും ദർഘാസ്/ ലേലദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. ദർഘാസ്/ ലേലം കൊണ്ട് ഉൽപ്പന്നത്തിന്റെ വില 50,000 രൂപയിൽ 
കൂടുതലാണെങ്കിൽ മൊത്തം ദർഘാസ്/ ലേലത്തുകയുടെ മുപ്പത്തിയഞ്ച് ശതമാനം ( 35 % ) ( നിരതദ്രവ്യം കുറച്ച്) വില കുറഞ്ഞത് 
50,000 രൂപയും കൂടിയത് 2,50,000 രൂപയും എന്ന കണക്കിൽ രൊക്കം പണമായോ ഫോറസ്റ്റ് റെയ്ഞ്ച് ഓഫീസർ, മറയൂർ റെയിഞ്ച്, 
എന്ന പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, മൂന്നാർ ശാഖയിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായോ ദർഘാസ്/ ലേല ദിവസം 


തന്നെ ഒടുക്കേണ്ടതാണ്. മേൽ സൂചിപ്പിച്ച 35 ശതമാനം വരുന്ന വില 2,50 ,000 (രണ്ടുലക്ഷത്തിഅൻപതിനായിരം) രൂപയിൽ 
കൂടുതലായി വരുകയാണെങ്കിൽ ദർഘാസ്/ ലേല ദിവസം അടച്ച രണ്ടുലക്ഷത്തിഅൻപതിനായിരം രൂപ തുക കിഴിച്ച് ബാക്കി 
വരുന്ന 35 ശതമാനം തുക ദർഘാസ്/ ലേലദിവസം കഴിഞ്ഞുള്ള 7 പ്രവൃത്തി ദിവസത്തിനകം ദേവികുളം സബ്രഷറിയിൽ അടച്ച് 
ചെലാൻ രസീത് ഹാജരാക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ദർഘാസ്/ ലേലക്കാരന്റെ പേരിലുള്ള ദർഘാസ്/ ലേലം റദ്ദാക്കുന്നതും 
ദർഘാസ്/ ലേലക്കാരൻ ആദ്യം കെട്ടിവച്ചിരുന്ന തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും താഴെപ്പറയുന്ന ദർഘാസ്/ ലേലവ്യവസ്ഥ 
9 (1) - ലെ വ്യവസ്ഥ അനുസരിച്ച് വീഴ്ചവരുത്തിയ ദർഘാസ്/ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി ചന്ദനം പരസ്യമായി 
പുനർ ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതുമാണ്. 


- 9 (1) വിജയിയാകുന്ന ദർഘാസ്/ ലേലക്കാരന്റെ പേരിൽ ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള കത്തയയ്ക്കുന്ന തീയതി 
മുതൽ 40 (നാൽപ്പത്) ദിവസങ്ങൾക്കകം ദർഘാസ്/ ലേലക്കാരൻ ബാക്കി അടയ്ക്കാനുള്ള ദർഘാസ്/ ലേലത്തുക മുഴുവനും വനം 
വകുപ്പിൽ നിന്നും അയച്ചു തരുന്ന മേലൊപ്പോടുകൂടിയ ചെലാൻ പ്രകാരം ദേവികുളം സബ്രഷറിയിൽ ഒടുക്കിയോ അതല്ലെങ്കിൽ 
അത്രയും തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് ഫോറസ്റ്റ് റെയിഞ്ചാഫീസർ, മറയൂർ റെയിഞ്ച് ആഫീസ്, മറയൂർ പി. ഒ. എന്നവരുടെ 
പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെമൂന്നാർ ശാഖയിൽ മാറത്തക്കരീതിയിൽ ഹാജരാക്കേണ്ടതുമാണ്. ഏതെങ്കിലും 
കാരണവശാൽ ഡ്രാഫ്റ്റ് ബാങ്കിൽ നിരസിക്കുന്നപക്ഷം ടി ഡാഫ്റ്റ് ഹാജരാക്കിയ ആളെ വീഴ്ചക്കാരനായി കണക്കാക്കുന്നതും 
ദർഘാസ്/ ലേല നിബന്ധനകൾ പ്രകാരമുള്ള മേൽ നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത 
സമയത്തിനുള്ളിൽ ബാക്കി ദർഘാസ്/ ലേലത്തുക അടയ്ക്കാൻ സാധിക്കാതെവന്നാൽ ഇപ്രകാരമുള്ള ദർഘാസ്/ ലേലത്തുക 
അടയ്ക്കുന്നതിലേക്കായി 18 ശതമാനം നിരക്കിൽ വാർഷിക പിഴ പലിശ ഈടാക്കിക്കൊണ്ട് തുടർന്ന് 30 ദിവസം വരെയും 
24 ശതമാനം നിരക്കിൽ വാർഷിക പിഴ പലിശ, പിഴ പലിശയിൻമേൽ 2.5 ശതമാനം സർചാർജ് എന്നിവ ഈടാക്കിക്കൊണ്ട് 
തുടർന്ന് 30 ദിവസം വരെയും 36 % നിരക്കിൽ വാർഷിക പിഴ പലിശയും പിഴ പലിശയിൻമേൽ 5 % സർചാർജ്ജും ഈടാക്കി 
ക്കൊണ്ട് തുടർന്ന് 30 ദിവസം വരെയും ഇങ്ങനെആകെ 90 ദിവസം കാലാവധി കൂടി മറയൂർ ഫോറസ്റ്റ് റെയിഞ്ചാഫീസർക്ക് 
നീട്ടി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പലിശ കണക്കാക്കുമ്പോൾ ഒരു ദിവസമായാലും ഒരു മാസത്തെ പലിശ ഈടാക്കുന്നതായി 
രിക്കും. അതിനുശേഷം യാതൊരു കാരണവശാലും കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല. മേൽപ്രകാരം നീട്ടിക്കൊടുത്ത സമയത്തിനകം 
എല്ലാ തുകയും അടച്ച് തീർക്കാത്തപക്ഷം ദർഘാസ്/ ലേലം റദ്ദാക്കുന്നതും ആയത് ദർഘാസുകാരന്/ ലേലക്കാരന് 10 ദിവസത്തെ 
അവധിവച്ച് ( ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് അയയ്ക്കുന്ന തീയതി മുതൽ 120-ാമത്തെ ദിവസം) നോട്ടീസ് കൊടുത്ത 
തിനുശേഷം സാധനങ്ങൾ വീഴ്ചക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ദർഘാസ്/ ലേലം ചെയ്യുന്നതുമാണ്. പുനർ ദർഘാസ്/ 
ലേലം നടപ്പിലാകുന്നപക്ഷം വീഴ്ചക്കാരനെ യാതൊരു കാരണവശാലും ടി ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്തതും 
ടി ദർഘാസ്/ ലേലത്തിൽ വച്ച് എന്തെങ്കിലും നഷ്ടം സർക്കാരിലേക്ക് ഉണ്ടാകുന്നു എങ്കിൽ ആയത് ടി വീഴ്ചക്കാരനിൽ നിന്ന് 
ഈടാക്കുന്നതും ടി ദർഘാസ്/ ലേലത്തിൽ വച്ച് സർക്കാരിലേക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകുന്നതെങ്കിൽ ആയതിന്റെ യാതൊരു 
അവകാശവും ടി വീഴ്ചക്കാരന് ഇല്ലാത്തതുമാകുന്നു . ഒരു ലോട്ടിലെ/ ലോട്ടുകളിലെ മുഴുവൻ ദർഘാസ്/ ലേലത്തുകയും അടച്ചതിനു 
ശേഷം മാത്രമേ ആ ലോട്ടിലെ / ലോട്ടുകളിലെ ചന്ദനത്തടികൾ ഭാഗീകമായി നീക്കം ചെയ്യാൻ ദർഘാസ്/ ലേലക്കാരനെ അനുവദിക്കു 
കയുള്ളു. അപ്രകാരമുള്ള ഭാഗീകമായി നീക്കം ചെയ്യുന്നതിൽ ലേല ദിവസം അടച്ച് ഭാഗീക തുക സെക്യൂരിറ്റിയായി പിടിച്ചുവയ്ക്ക 
ന്നതും, ടി തുക അവസാനം നീക്കം ചെയ്യുന്ന ലോട്ട്/ ലോട്ടുകളുടെ തുകയിൽ തട്ടിക്കിഴിക്കുന്നതിനായി നിലനിർത്തുന്നതാണ്. 
മുഴുവൻ ദർഘാസ്/ ലേലത്തുകയും അടയ്ക്കുന്നതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്ന സൗജന്യ അവധി (40 ദിവസം) തീർന്നശേഷം 
ഭാഗിക മായി അടയ്ക്കുന്ന തുക സ്വീക രിക്കു ന്ന ത ല്ല . 1, 00, 000 ( ഒരു ലക്ഷം) രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് 1, 00, 000 
( ഒരു ലക്ഷം) രൂപ വീതമുള്ള പാർട്ട് ചെലാൻ അടയ്ക്കാൻ അനുവദിക്കുന്നതും അപ്രകാരം അടയ്ക്കുന്നതുക ഓരോ ലോട്ടിലേയും 
സാധനങ്ങളുടെ വിലയുടെ പരിധിക്ക് അനുസരിച്ച് മാത്രം നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതുമാണ്. 
- 9 (2 ). ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലക്കാരൻ ദർഘാസുകാരൻ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഏത് ആവശ്യത്തിനാ 
ണെങ്കിലും ഏത് സ്ഥലത്തേക്കാണെങ്കിലും 12.5 ശതമാനം വാറ്റ് ഒടുക്കേണ്ടതാണ്. ബാക്കി തുകയുടെ ആദ്യത്തെ ഗഡു അടയ്ക്ക 
ന്നതിനോടൊപ്പം തന്നെ ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്ന കാലത്തുള്ള വാറ്റും വനം വികസന നികുതിയും വരുമാന നികുതിയും 
നിയമപ്രകാരമുള്ള മറ്റു നികുതികളും അടയ്ക്കേണ്ടതാണ്. 
-- 9 (3). വീഴ്ച വരുത്തുന്ന ദർഘാസ്/ ലേലക്കാരനെ സ്ഥിരം വീഴ്ചക്കാരുടെ പട്ടികയിൽ വരുത്തുന്നതായിരിക്കും. 

10. ഓരോ ദർഘാസ്/ ലേലക്കാരനും ഓരോ ലോട്ടിൽപ്പെട്ട തടികൾ ദർഘാസ്/ ലേലത്തിൽ പിടിക്കുമ്പോഴും ദർഘാസ്/ ലേല 
ലിസ്റ്റിൽ അതാതു ലോട്ടിന്റെ നേരെ ആയതിന് ഉദ്ദേശിച്ചിട്ടുള്ള കോളത്തിൽ അയാളുടെ ഒപ്പിടേണ്ടതും ആയതിൽ നിന്നും പ്രസ്തുത 
ലോട്ട് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് അയാൾ വിളിച്ചിരിക്കുന്നതായും ദർഘാസ്/ ലേല നിബന്ധനകൾ അയാൾക്ക് സ്വീകാര്യമായി 
എന്നും മനസ്സിലാകുന്നതാണ്. 

- 11. ഒരു ലോട്ടിലെ മുഴുവൻ ചന്ദനവും മൊത്തമായി തന്നെ നീക്കം ചെയ്യേണ്ടതാണ്. ഭാഗീകമായി നീക്കം ചെയ്യാൻ 
അനുവദിക്കുന്നതല്ല. 
- 12 . മുകളിൽ ഖണ്ഡിക 9 (1)- ൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി തടിയുടെ മുഴുവൻ വിലയും വാറ്റും വനം 
വികസന നികുതിയും വരുമാന നികുതിയും മറ്റു നികുതികളും ഈടാക്കിയതിനു ശേഷം മാത്രമേ തടി നീക്കം ചെയ്യുവാൻ 
അനുവദിക്കുകയുള്ളു. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ളഉത്തരവ് അയച്ച തീയതി മുതൽ 40 ദിവസത്തിനകമായി ചന്ദനം 
മുഴുവൻ നീക്കം ചെയ്തിരിക്കണം. മുഴുവൻ തുകയും അടച്ചതിനുശേഷം ദർഘാസ്/ ലേലക്കാരൻ പിടിച്ചിരിക്കുന്ന ചന്ദന തടികൾ 
അയാളുടെയോ അയാൾ അധികാരപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരാളുടെയോ സാന്നിദ്ധ്യത്തിൽ ഡിപ്പോയിൽവച്ച് തൂക്കി ബോദ്ധ്യപ്പെട്ട 
ശേഷം ദർഘാസ്/ ലേലക്കാരന് കൊടുക്കുന്നതാണ്. ആയതിനുശേഷം ദർഘാസ്/ ലേലക്കാരൻ ടി ചന്ദനത്തടികൾ കൈപ്പറ്റിയതിനുള്ള 
ഒരു പറ്റുചീട്ട് ഡിപ്പോയിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഡിപ്പാർട്ടുമെന്റിൽ നിന്നും തരുന്ന നിർദ്ദിഷ്ട പാസ് പ്രകാരം ചന്ദനത്തടികൾ 
നീക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ്/ ലേലക്കാരൻ കൂടുതൽ തുക ഒടുക്കിയിട്ടുണ്ടെങ്കിൽ ആയത് മറയൂർ ചന്ദന ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിന്നും നിയമാനുസൃതമായി തിരികെ കിട്ടാവുന്നതാണ്. 


13. മുഴുവൻ തുകയും അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽപ്പെട്ട ചന്ദനത്തടികൾ 40 ദിവസങ്ങൾക്കുള്ളിൽ ദർഘാസ്/ ലേലക്കാരന് നീക്കം 
ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ താഴെപ്പറയുന്ന നിബന്ധനകൾ അനുസരിച്ച് തറവാടക കൊടുക്കുന്നപക്ഷം മറയൂർ ഫോറസ്റ്റ് 
റെയിഞ്ച് ഓഫീസർക്ക് നാലു മാസം കൂടി അനുവദിക്കാവുന്നതാണ്. 

( എ ) ആദ്യത്തെ ഒരു മാസത്തേക്ക് ദർഘാസ്/ ലേലത്തുകയുടെ 1 % ( ഒരു ശതമാനം) 
( ബി ) രണ്ടാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിന്റെ ഇരട്ടിയും 
( സി) മൂന്നാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിന്റെ മൂന്നിരട്ടിയും 

( ഡി) നാലാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിന്റെ നാലിരട്ടിയും എന്ന ക്രമത്തിൽ. 
- സൗജന്യ കാലാവധിയായ 40 ദിവസത്തിനുശേഷം ഉണങ്ങിപ്പോകുന്നതിനാൽ ചന്ദനത്തടിയുടെ തൂക്കത്തിന് കുറവുണ്ടെന്ന് 
ദർഘാസ്/ ലേലക്കാരൻ ഉന്നയിച്ചാൽ ഡിപ്പാർട്ടുമെന്റിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തതാകുന്നു . 40-ാമത്തെ ദിവസം ചന്ദന 
ത്തിന്റെ തൂക്കം പരിശോധിക്കുന്നതും ആ തൂക്കം ഭാവിയിൽ ചന്ദനം എത്രമാത്രം ഉണങ്ങിയാലും അന്തിമ തൂക്കമായി പരിഗണിക്കു 
ന്നതുമാണ്. അതനുസരിച്ചുള്ള തൂക്കത്തിന് വില ഈടാക്കുന്നതുമായിരിക്കും. 

14. മുഴുവൻ തുകയും അടച്ചിട്ടുള്ള ചന്ദനം സൗജന്യ കാലാവധിക്കോ 13 -ാം നമ്പർ വ്യവസ്ഥപകാരം 4 മാസത്ത 
കാലാവധികൂടി അനുവദിച്ച കാലയളവിനുള്ളിലോ നീക്കം ചെയ്യാൻ പറ്റാത്തവ മുൻ ദർഘാസ്/ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വ 
ത്തിൽ പുനർ ദർഘാസ്/ ലേലം ചെയ്യുന്നതുമാണ്. പുനർ ദർഘാസ്/ ലേലത്തിൽ ലഭിക്കുന്ന തുകയിൽ നിന്നും പുനർ ദർഘാസ് 
ലേലം നട ത്തു ന്ന തിന് സർക്കാരിന് വന്നിട്ടുള്ള ചിലവു കളും തറ വാടകയും കിഴിക്കു ന്നതും ബാക്കി എന്തെങ്കിലും തുക 
വീഴ്ചക്കാരന് കൊടുക്കുന്നെങ്കിൽ നിലവിലുള്ള ചട്ടങ്ങൾക്കും മറ്റു നടപടിക്രമങ്ങൾക്കും വിധേയമായി കൊടുക്കുന്നതുമാണ്. എന്നാൽ 
പുനർ ദർഘാസ്/ ലേലത്തിൽ ലഭിക്കുന്ന തുക തറവാടക പുനർ ദർഘാസ്/ ലേലം നടത്തുന്നതിന് വന്ന ചിലവുകൾ എന്നിവയ്ക്ക 
തികയാതെ വന്നാൽ ആ കുറവ് വീഴ്ചക്കാരനിൽനിന്നും താഴെ 15-ാമത് നിബന്ധനയിൽ പറയുന്ന പ്രകാരം ഈടാക്കുന്നതുമാണ്. 
എന്നാൽ പുനർ ദർഘാസ്/ ലേലത്തിൽ വെച്ച് സർക്കാരിലേക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും കൂടുതൽ നേട്ടങ്ങളിൽ വീഴ്ചക്കാരന് 
യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . 

15. ദർഘാസ്/ ലേലപ്പരസ്യത്തിലെ നിബന്ധനകൾ പ്രകാരം ദർഘാസ്/ ലേലം പിടിച്ചിരിക്കുന്ന ആൾ തുക അടയ്ക്കാത്തപക്ഷം 
അയാളെ ലാൻഡ് റവന്യൂ കുടിശ്ശികക്കാരനായി പരിഗണിക്കു ന്നതും കാലാകാലങ്ങളിൽ നിലവിലുള്ള റവന്യൂ റിക്കവറി 
നിയമമനുസരിച്ച് ടി തുക ദർഘാസ്/ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. സർക്കാരിലേക്ക് കിട്ടേണ്ടതായ തുക 
ഈടാക്കുന്നതിനുള്ള ഉചിതമായ മറ്റു നടപടികൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സ്വീകരിക്കുന്നതുമാണ്. ഫോറസ്റ്റ് ആക്ടിലോ 
റൂൾസിലോ ഉണ്ടാകുന്ന ഭേദഗതികൾമൂലം ലേലവ്യവസ്ഥകളിൽ മാറ്റമുണ്ടായാൽ ദർഘാസ്/ ലേലക്കാരൻ ആയത് അനുസരിക്കുവാൻ 
ബാദ്ധ്യസ്ഥരായിരിക്കും. 

16. ദർഘാസ്/ ലേലക്കാരൻ ദർഘാസ്/ ലേലത്തിൽ പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ചുമതല 
പ്പെടുത്തുന്നപക്ഷം അയാളുടെ ഒപ്പോടുകൂടിയ പൗവർ ഓഫ് അറ്റോർണിയുടെ ഒരു പകർപ്പോടുംകൂടി ഏജന്റിന്റെ 4 മാതൃക ഒപ്പും 
മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് തപാലിൽ അയച്ചുകൊടുക്കേണ്ടതും അല്ലാത്തപക്ഷം ദർഘാസ്/ ലേലത്തിൽ പിടിച്ച് 
സാധനങ്ങൾ വിട്ടു കൊടുക്കാതിരിക്കുന്നതും അപ്രകാരം ദർഘാസ്/ ലേലക്കാരന് ഉണ്ടാകാവുന്ന താമസത്തിന് അയാൾതന്നെ 
ഉത്തരവാദി ആയിരിക്കുന്നതുമാണ്. 

- 17 . ഡിപ്പാർട്ടുമെന്റ് ചെയ്തതുകൂടാതെ വീണ്ടും ചന്ദനം തരംതിരിക്കുന്നതിനോ വൃത്തിയാക്കുന്നതിനോ കേതാവിന് അനുവാദ 
- മില്ലാത്തതും അപ്രകാരം ഡിപ്പാർട്ടുമെന്റ് ചെയ്യുന്നതുമല്ല . ഡിപ്പാർട്ടുമെന്റിൽനിന്നും ചെയ്തിട്ടുള്ള ചന്ദനം തരംതിരിക്കലും 
വൃത്തിയാക്കലും കേതാവ് സ്വീകരിക്കേണ്ടതാണ്. 

- 18 . ദർഘാസ്/ ലേലത്തിൽ വിജയിയായിട്ടുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി സർക്കാരിലേക്കുള്ള 
മുഴുവൻ തുകയും ഒടുക്കി ഡിപ്പോ പരിസരത്തു നിന്നും ചന്ദനം നീക്കം ചെയ്യുന്നതിനു മുമ്പായി കയവിക്രയം ചെയ്യാൻ 
പാടുള്ളതല്ല . 

19 . അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്റെഒപ്പോടുകൂടിയ പാസ്സോ, ലൈസൻസോ ലഭിച്ചതിനുശേഷം സർക്കാർ മുദ്ര പതിപ്പിക്കാവുന്ന 
കഷണങ്ങളിൽ എല്ലാംതന്നെ ചന്ദനത്തിന്റെ രണ്ടറ്റത്തും സർക്കാർ മുദ്ര പതിപ്പിച്ചശേഷം മാത്രമേ ഡിപ്പോയിൽനിന്നും ചന്ദനം മാറ്റം 
ചെയ്യാൻ പാടുള്ളു. 

- 20. ദർഘാസ്/ ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു കാരണവും കാണിക്കാതെ തന്നെ 
വിൽപ്പന നിർത്തിവയ്ക്കാൻ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

| 21. ഓരോ ദിവസവും തൂക്കിക്കൊടുക്കുന്ന ചന്ദനം കേതാവിന് കൈമാറ്റം ചെയ്യുന്നതായി കണക്കാക്കുന്നതും കേതാവിന്റെ 
സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചന്ദനം ഡിപ്പോ പരിസരത്തുനിന്നും നീക്കം ചെയ്യേണ്ടതും നീക്കം ചെയ്യുന്ന സമയത്ത് കേതാവിന് 
ഉണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഡിപ്പാർട്ടുമെന്റ് ഉത്തരവാദിയായിരിക്കുന്നതുമല്ല . 

22. ചന്ദനം നീക്കം ചെയ്യുന്നതിനുള്ള എല്ലാ ചെലവുകളും കേതാവ് സ്വന്തമായി വഹിക്കേണ്ടതാണ്. 
- 23. ചന്ദനം നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീയതിക്ക് 7 ദിവസംമുമ്പെങ്കിലും വില ഒടുക്കിയ ചെലാൻ റസീപ്റ്റ് സഹിതം 
മറയൂർ റെയിഞ്ചാഫീസറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ഒഴിവുദിവസങ്ങളിൽ ചന്ദനം നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതല്ല. 
-- 24 . ദർഘാസ്/ ലേല നിബന്ധനകളിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ ദർഘാസ്/ ലേലസമയത്ത്തന്നെ ദർഘാസ്/ 
ലേല നിബന്ധനകളിൽ ഉൾപ്പെടുത്തുന്നതും തൽസമയത്ത് വായിക്കുന്നതുമാണ്. 

25. ദർഘാസ്/ ലേലത്തിൽ പിടിച്ചിട്ടുള്ള ചന്ദനം നീക്കംചെയ്യുന്നതിന് റെയിൽവേ വാഗണുകൾ ഡിപ്പാർട്ടുമെന്റ് ഇടപാട് ചെയ്ത 
കൊടുക്കുന്നതല്ല . ദർഘാസ്/ ലേലത്തിൽ പിടിച്ചിട്ടുള്ള ചന്ദനം നീക്കം ചെയ്യുന്നതിന് കതാക്കൾ സ്വന്തമായ സംവിധാനങ്ങൾ 
ഏർപ്പെടുത്തേണ്ടതാണ്. 


26. ദർഘാസ്/ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, മറയൂർ സാൻഡൽ ഡിവിഷൻ, 
മറയൂർ പി . ഒ., ഇടുക്കി ജില്ല , കേരളം എന്നിവരിൽനിന്നോ ഫോറസ്റ്റ് റെയിഞ്ചാഫീസർ, മറയൂർ റെയിഞ്ച് ആഫീസ്, മറയൂർ പി . ഒ., 
ഇടുക്കി ജില്ല , കേരളം എന്നിവരിൽനിന്നോ അപേക്ഷപ്രകാരം ലഭിക്കുന്നതാണ്. 

- 27 . കമ്പനികളോ, കോർപ്പറേഷനുകളോ ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നപക്ഷം ടി കമ്പനികളുടേയോ 
കോർപ്പറേഷനുകളുടേയോ എല്ലാ ഡയറക്ടർമാരുടെയും ഒപ്പോടുകൂടിയ പവർ ഓഫ് അറ്റോർണിയോടുകൂടിയ ആളിനേയോ 
ആൾക്കാരെയോ ഹാജരാക്കേണ്ടതാണ്. 


Divisional Forest Office, 
Marayoor. 


(Sd.) 
Divisional Forest Officer 
( For and on behalf of the 

Governor of Kerala ). 


ചാലക്കുടി ഡിവിഷൻ 
ദർഘാസ് പരസ്യം 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2- നും 
- 5 - നും രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 3- ന് രൂപ 700 + വാറ്റ്, 

ക്രമനമ്പർ 4- നും 6 - നും രൂപ 150 + വാറ്റ്. 


പ്രവൃത്തിതീർക്കേണ്ടകാലാവധി ക്രമനമ്പർ 1- നും 2 - നും 
- 3 മാസവും ക്രമനമ്പർ 3 - ന് 5 മാസവും മറ്റുളളവയ്ക്ക് 
2 മാസവും. 


നമ്പർ സി . ഡി.- 2822/ 2008. 

2008 സെപ്റ്റംബർ 26. 
ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ 
കാര്യാലയത്തിൽനിന്നും 22 -10 -2008 വൈകുന്നേരം 3 മണിവരെ 
കേരള പൊതുമരാമത്തു വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുള്ളമുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ 22 -10 - 2008 വൈകുന്നേരം 3.30 - ന് ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതുമാണ്.എന്തെങ്കിലും കാരണത്താൽ 
താഴെ കൊടുത്തിരിക്കുന്നഏതെങ്കിലും ജോലികൾക്കോമുഴുവൻ 
ജോലികൾക്കോ ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ 
അവശേഷിക്കുന്ന ജോലികൾക്കുള്ളദർഘാസുകൾ 29 - 10 -2008- ന് 
ഉച്ചകഴിഞ്ഞ്3.30 മണിയ്ക്കും അന്നേദിവസവും അവശേഷിച്ച എല്ലാ 
ജോലികൾക്കും ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ പിന്നീട് 
അവശേഷിക്കുന്ന ജോലികൾക്കുള്ളദർഘാസുകൾ 6 -11- 2008 - ന് 
ഉച്ചകഴിഞ്ഞ്3.30 മണിയ്ക്കും ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഹാജരുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


കരാറുകാരന്റെ യോഗ്യത - എ , ബി, സി, ഡി , ക്ലാസ്സുകൾ, 
മുകളിൽ 4, 5 എന്നീ ക്രമനമ്പരുകളിൽ പറയുന്ന പ്രവർത്തികൾക്ക് 
പി . ഡബ്ലിയു . ഡി . ഇലക്ട്രിക്കൽ വിംഗിന്റെ അംഗീകൃത കരാറു 
കാർക്കു മാത്രമേ പങ്കെടുക്കുവാൻ പാടുളളു . 

- ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിശദ വിവ ര ങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ 1 മണിവരെ ലഭിക്കുന്ന 
താണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കി ലഭിക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം 

കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . നിരതദ്രവ്യം ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ്ചെയ്ത്ആവശ്യമായ സ്റ്റാമ്പ് 
പതിപ്പിച്ച് ഒപ്പിട്ട് പ്രവൃത്തിയുടെ പേര് എഴുതി ദർഘാസു 
കളോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. ശരിയായ രീതിയിൽ 
നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 

- ദർഘാസ് സ്വീകരിച്ചശേഷം പ്രവൃത്തിലഭിച്ച കരാറുകാരൻ 
എഗ്രിമെന്റ്വച്ച് ജോലി ഏറ്റെടുക്കാതെ വീഴ്ച വരുത്തുന്ന 
പക്ഷം പ്രസ്തുത പ്രവ്യത്തി വീഴ്ച വരുത്തിയ കരാറുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ് ചെയ്യുന്നതും 
ഇപ്രകാരം പുനർ ദർഘാസ്ഥലംസർക്കാരിന് വരുന്ന നഷ്ടങ്ങൾക്ക് 
ഒറിജിനൽ കരാറുകാരൻഉത്തരവാദിയായിരിക്കുന്നതും അപ്രകാരം 
ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വീഴ്ച വരുത്തിയ കരാറുകാരന്റെ 
സ്ഥാവരജംഗമ സ്വത്തുക്കളിൽ നിന്ന് റവന്യൂ റിക്കവറി ആക്ട് 
പകാരം ഈടാക്കു ന്ന തിന് 50 രൂപ മുദ്രപത ത്തിൽ ഒരു 
സമ്മ ത പത്രം എഴുതി ഒപ്പിട്ട് ദർഘാ സി നോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതുമാണ്. 

- ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസം ഒരു പൊതു 
ഒഴിവായി വരുന്ന പക്ഷം അടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന ദിവസമായി കണക്കാക്കുന്നതാണ്. 
കേരള പൊതുമരാമത്തു വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
മറ്റെല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽതുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


1 പാലപ്പിളളി റെയിഞ്ചാഫീസിന് ചുറ്റും മതിൽ 
നിർമ്മിക്കുക ( 2nd reach) - രൂപ 2,95,000 

7,500 
- വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ റോഡിന്റെ 

അറ്റകുറ്റപ്പണികൾ (2nd reach ) - രൂപ 3,50,000 8,750 
3 പരിയാരം റെയിഞ്ചാഫീസിന്റെ നിർമ്മാണം - 
രൂപ 8,12 ,000 

20, 500 
4 താളു പാടം ടെപ്പ് - 1 കെട്ടി ട ത്തിന്റെ 

ഇലക്ട്രിഫിക്കേഷൻ ജോലികൾ രൂപ 40 ,000 1,000 
- വെള്ളിക്കുളങ്ങര റെയിഞ്ചാഫീസറുടെ 
ക്വാർട്ടേഴ്സിന്റെ ഇലക്ട്രിഫിക്കേഷൻ 
ജോലികൾ - രൂപ 60 ,000 

1,500 
വെള്ളിക്കുളങ്ങര റെയിഞ്ചാഫീസറുടെ 
ക്വാർട്ടേഴ്സിന്റെ പ്ലമ്പിംഗ് ജോലികൾ - 
രൂപ 36 ,000 


ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, 
ചാലക്കുടി. 


- ( ഒപ്പ്) 
- ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


900 


Gazette No. 41 ( Forest) 


